പറവൂർ അഡീഷണൽ ജില്ലാ കോടതി മുമ്പാകെ 

G, 0 . P . 63 / 2008 


ഹർജിക്കാർ : 


1. മിനി w/o സുരേന്ദ്രനാഥ്, പി . കെ ., പടിയത്ത് 

വീട്, മടപ്ലാതുരുത്ത്, മൂത്തകുന്നം. 
2. ആതിര, പി. എസ്. ( മൈനർ) d/o 
സുരേന്ദ്രനാഥ്, പി. കെ ., പടിയത്ത് വീട്, 
മടപ്ലാതുരുത്ത്, മൂത്തകുന്നം. 


എതിർകക്ഷി: ദിനകരൻ s/ o സുബ്രഹ്മണ്യൻ, 

ഈർക്കോലിൽ, മടപ്ലാതുരുത്ത്, മൂത്തകുന്നം. 
സകലമാനപേരെയും തെര്യപ്പെടുത്തുന്നത്. 

1 -ാം ഹർജി ക്ക ാരിയെ 2 –ം ഹർജി ക്കാ രിയുടെ 
രക്ഷകർത്താവായി നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹർജി 
ക്കാർ ഫയൽ ചെയ്തിട്ടുള്ള മേൽനമ്പർ ഹർജി സംഗതി 8 - 4 
- 2009 -ാം തീയതിയിൽ വിചാരണയ്ക്ക് വച്ചിട്ടുള്ളതിനാൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ടി തീയതിയിൽ 
രാവിലെ 11 മണിക്ക് കോടതി മുമ്പാകെ നേരിട്ടോ അധികാര 

പ്പെടുത്തിയ ഏജന്റ്മുഖേനയോ ഹാജ രായി ബോധിപ്പി 
ച്ചുകൊള്ളണ്ടതും അല്ലാത്തപക്ഷം നിങ്ങളെ കൂടാതെ ഹർജി 
സംഗതി തീരുമാനിക്കുന്നതാണെന്നുള്ള വിവരം ഇതിനാൽ അറി 
യിച്ചു കൊള്ളുന്നു . 


പറവൂർ, 
30 - 10 - 2008. 


എബ്രഹാം തോമസ്, 
ഹർജിക്കാർഭാഗം അഡ്വക്കേറ്റ്. 


പറവൂർ അഡീഷണൽ ജില്ലാ കോടതി മുമ്പാകെ 

Guardian. 0 . P. 45 /2008 


ഹർജിക്കാരി : 


ഗസിറാഫേൽ w/ o Late റാഫേൽ, 
വിതയത്തിൽ ഹൗസ്, കുറുമശ്ശേരി പി . ഒ., 
പാറക്കടവ് വില്ലേജ്. 


"എതിർകക്ഷി: ഇല്ല. 

സകലമാനപേരെയും തെര്യപ്പെടുത്തുന്നത്. 
ഹർജി ക്കാരിയുടെ മകൻ ആന്റണി റാഫേലിന്റെയും 
ടി യാന്റെ സ്വത്തുക്കളെ സംബന്ധിച്ചും ഹർജിക്കാരിയെ 
ഗാർഡിയനായി നിയമിക്കണമെന്ന് മേൽനമ്പർ ഹർജി സംഗതി 
2009-ാമാണ്ട്ജൂൺ മാസം 3 -ാം തീയതി വിചാരണ വച്ചിരിക്കു 
കയാൽ മേൽനമ്പർ ഹർജി സം ഗതിയിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അന്നേദിവസം പകൽ 11 
മണിക്ക് കോടതി മുമ്പാകെ ഹാജരായി ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും അല്ലാത്തപക്ഷം ആക്ഷേപം ഇല്ലെന്ന നിലയിൽ 
ഹർജി തീർച്ച ചെയ്യുന്നതും ആണെന്ന വിവരം ഇതിനാൽ 
അറിയിച്ചുകൊള്ളുന്നു . 


നോർത്ത് പറവൂർ, 
19 - 2 - 2009. 


കാതറിൻ ബർണാഡ്, 

അഡ്വക്കേറ്റ്. 


